Regn . No. KERBIL / 2012 / 45073 
- dated 5 - 9 - 2012 with RNI 
| Reg. No. KL /TV ( N )/634/ 2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


91 


IT 


GOVERNO 


കേര 


ാർ 


ള സർക്ക 
NMENT OF 


F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2019 ഒക്ടോബർ 8 
- 8th October 2019 

1195 കന്നി 22 
22nd Kanni 1195 
1941 ആശ്വിനം 16 
16th Aswina 1941 


Vol. VIII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


8th OCT. 20191 


COMMISSIONERATE OF LAND REVENUE 


8971 


കമ 


No, C- 10 -4237/ 2019 . 


| 20th September 2019. 


പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
മറിയാമ്മ പാപ്പച്ചൻ - ഭാര്യ 58 
ബ്ലസ്സൻ, പി. ഡാനിയേൽ 

മകൻ 
ബെൻസൺ പി . ഡാനിയേൽ 


4 ബിൻസൺ പി . ഡാനിയേൽ 


- 


2 , 


Notice is hereby given to whom it may concern that 
Sarma Devi Udayan , Uzhathil ( H ), Kadapra Village , 
Thiruvalla Taluk of Pathanamthitta District has field an 
application before this office of the grant of a legal 
heirship certificate in respect of the legal heirs of her 
husband late Udayan V Panicker who died on 4 -8 -2018 . 
Enquiry conducted through the Village Officer, Kadapra 
reveals that the persons named in the schedule below are 
the legal heirs of late Udayan V Panicker. 


- മേൽ പറഞ്ഞിരിക്കുന്നവരാണ്പരേതന്റെ അവകാശികളെന്ന് 
ഉള ള തിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേ പമുള്ളപക്ഷം ഈ 
പരസ്യം കേര ള ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തി 30 ദിവ സ 
ത്തിനകം കോന്നി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


IEDULE 


| Sl. 
No. 


Name of the 
legal heirs 


Relationship with Age 

the deceased 


- 


54 


താലൂക്കാഫീസ്, 
കോന്നി. 


Wife 
Daughter 


( ഒപ്പ്) 
തഹശീൽദാർ, 


Sarma Devi Udayan 
Deepthy Udayan Panicker 
Chippy Udayan Panicker 


3 


ALAPPUZHA DISTRICT 
Karthikappally Taluk 

പരസ്യം 


Hence it is proposed to issue a legal heirship 
certificate accordingly in favour of the above mentioned 
persons and that objection if any against the issue of the 
said legal heirship certificate should be filed in persons 
before the Tahsildar, Thiruvalla within 30 days from the 
date of publication of this notice in the Kerala 
Government Gazette . Objections sent by post or filed 
after the stipulated time will not be considered . 


നമ്പർ എ3- 6976 / 2019. 

2019 ജൂ ലൈ 19 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ ചിങ്ങോലി വില്ലേജിൽ 
ചിങ്ങോലി മുറിയിൽ കാട്ടു പറമ്പിൽ കിഴക്കതിൽ വീട്ടിൽ 
ഉഷ ടിയാളുടെ ഭർത്താവ് രാജു മരണപ്പെട്ടുപോയി എന്നും 
പരേതന്റെ ജോലി അവകാശികൾക്ക് ലഭിക്കുന്നതിനും മറ്റ് 
വിവിധ ആവശ്യങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
ചിങ്ങോലി വില്ലേജ് ആഫീസർ മുഖേന അന്വേഷണവും 
അ വ കാശ വിചാ ര ണ യും നട ത്തി യ തിൽ ടിയിൽ 
രാജു 23 - 4 - 2014 - ൽ മരണപ്പെട്ടു പോയി എന്നും ഹിന്ദു 
പിൻതുടർച്ചാവകാശ നിയമപ്രകാരം പരേതന് താഴെ പറയുന്ന 
വരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്. 


Taluk Office, 
Thiruvalla . 


( Sd.) 
Tahsildar. 


Konni Taluk 


പരസ്യം 


പേര് 


| ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ എ5- 6591/ 2019 . 


2019 ജൂ 


ലൈ 27 . 


ഉഷ 
രഞ്ജുഷ 
രാജേന്ദ്രപ്രസാദ് 


ഭാര്യ 
മകൾ 


- 2 


3 


മകൻ 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ പ്രമാടം 
വില്ലേ ജിൽ ( പമാടം ദേശത്ത് പിണർനിൽക്കു ന്ന തിൽ 
പെനിയേൽ വീട്ടിൽ പാപ്പച്ചൻ, പി . ഡി. എന്നയാൾ 2- 9- 2016 -ാം 
തീയതി മരിച്ചുപോയിട്ടുളളതാണ്. വിവിധ ആവശ്യങ്ങൾക്കായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെഭാര്യ 
മറിയാമ്മ പാപ്പച്ചൻ സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
2 - 9 - 2016 -ാം തീയതി മരിച്ചു പോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെപ്പറയുന്ന 4 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


- പ ത ന്റെ മാതാ പി താ ക്ക ൾ ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ ടിയിൽ പരേതനായ രാജു വിന്റെ നിയമാനുസൃത 
അവകാശികൾ മേൽപറഞ്ഞ 3 പേർ മാത്രമാണെന്ന് കാണിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം കാർത്തികപ്പള്ളി 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


